= = 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Regn . No . KERBIL / 2012 /45073 

dated 5 -9 -2012 with RNI 
Reg. No. KL / TV ( N )/ 634/2015 -17 


GOVER 


കര 


... 


ള സർക 


മാ 


ക്കാർ 


ം 


MENT OF KE 


KERALA 





കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2016 ജൂൺ 7 
| 7th June 2016 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 5 


നമ്പർ 


23 


Vol . V 


1191 ഇടവം 24 
24th Idavam 1191 
1938 ജ്യേഷ്ഠം 17 
| 17th Jyaishta 1938 


Thiruvananthapuram , 

Tuesday 


No . 


PART III 
Fisheries Department 


അറിയിപ്പ് 
നമ്പർ സി2 - 1400 / 2016 (3 ). 

2016 മേയ് 13. 
- എറണാകുളം ജില്ല യിൽ ദേശീയ ജല പാത III - ന്റെ 
വികസന ത്താ ട നു ബ ന്ധിച്ച് മുള വു കാട് വില്ലേജില 
ചൂതംപറമ്പാഴം ഊന്നി നിരയിൽ ( സർവെ നമ്പർ 846 ) 
പത്താഴപറമ്പിൽ കാളിവെങ്ക എന്ന ലൈസൻസിയുടെ 208 -ാം 
നമ്പർ ലൈസൻസിൽ രജിസ്റ്റർ നമ്പർ 65 - ൽ 1/ 4 വല നീക്കം 
ചെയ്തിട്ടുള്ളതും ടി വലകളുടെ ലൈസൻസ് 11 - 2 - 2014 - ലെ 
കേരള ഗസറ്റ് നമ്പർ 6 പ്രകാരം റദ്ദ് ചെയ്തിട്ടുള്ളതുമാകുന്നു . 
ടി വലകളുടെ നഷ്ടപരിഹാരം ശീ . സി . കെ . വത്സലൻ, 
ചൂതംപറമ്പിൽ, പനമ്പുകാട്, വല്ലാർപാടം എന്ന വ്യക്തിക്ക് 
അനു വാദിക്കു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപം/ പരാതി 
ഉണ്ടെങ്കിൽ ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
ഈ ആഫീസിൽ ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
നിർദ്ദിഷ്ട തീയതിക്കുള്ളിൽ അത്തരത്തിലുള്ളആക്ഷേപങ്ങ 

ളൊ ന്നും ലഭി ക്കാ ത്ത പക്ഷം ടി യാ ന് ന ഷ് ട പ രി ഹാ രം 
നൽകുന്ന കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം ( മേഖല ) 
എറണാകുളം, 

( ഒപ്പ്) 
ഡോ . സലിം അലി റോഡ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 
എറണാകുളം- 682 018 . 

- ( മേഖല ). 


131 


